O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Dairy Development 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


53 


ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടികമാ 


( ഹാജർ : ശ്രീമതി സിൽവി മാത്യു , ഡെപ്യൂട്ടി ഡയറക്ടർ ) 


നമ്പർ ഡി . 2929 / 2016 / KDis . 


2021 ആഗസ്റ്റ് 26 . 


വിഷയം : ക്ഷീര 

വിക സന വകു പ്പ്- കോട്ടയം- ഏറ്റു മാ നൂർ ബ്ലോക്ക് - മുണ്ട് ക പ്പാടം 
ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലി ക്ലിപ്തം നമ്പർ കെ . 119 ( ഡി ) ആപ്കോസ് 
നിർത്തൽ ചെയ്യൽ -കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) 


ഈ ഓഫീസിലെ 26-12-2016 - ലെ ഇതേ നമ്പർ ഉത്തരവ് . 


( 2 ) 


സംഘം ലിക്വിഡേറ്ററുടെ 8-7-2021 - ലെ 31/21 നമ്പർ കത്ത് . 


ഉത്തരവ് 


ദീർഘ നാളായി പ്രവർത്തനം നിലച്ചിരുന്ന ഏറ്റുമാനൂർ ബ്ലോക്കിലെ മുണ്ടകപ്പാടം ക്ഷീരോല്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ . 119 ( ഡി ) ആപ്കോസ് സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററായി 
കേരള സഹകരണ നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം പള്ളം ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസറെ നിയമിച്ച് 
പരാമർശം ( 1 ) പ്രകാരം ഉത്തരവായിരുന്നു . 

എന്നാൽ സംഘത്തിന്റെ റെക്കോർഡുകളും , ആസ്തികളും , ബാങ്ക് ഇടപാടുകളും , ബാദ്ധ്യതകളും , 
സംബന്ധിച്ച് യാതൊന്നും ലഭ്യമല്ലാത്തതിനാലും , നിയമാനുസൃതം ഗസറ്റ് നോട്ടിഫിക്കേഷനും , കെ യിം 
നോട്ടീസിനും ശേഷം യാതൊരു പ്ലെയിമും ലഭ്യമല്ലാത്തതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ 
ചെയ്യുന്നതിന് പരാമർശം ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ ശുപാർശ ചെയ്തിരിക്കുന്നു . 

ഈ സാഹചര്യത്തിൽ ഏറ്റുമാനൂർ ബ്ലോക്കിലെ മുണ്ടകപ്പാടം ക്ഷീരോല്പാദക സഹകരണ സംഘം 
ക്ലിപ് തം നമ്പർ 

( ഡി ) ആപ് കോ സിന്റെ രജി സ് ടേ ഷൻ 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും സംഘം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 

സംഘത്തിന്റെ പ്രവർത്തന പരിധി ഉൾപ്പെടുത്തി ഈ ഉത്തരവ് ലഭിച്ച് 3 മാസത്തിനകം നിയമാനുസൃതം 
പുതിയ സംഘം രൂപീകരിക്കേണ്ടതാണ് . 


ക . 


119 


196 9 - ല 


കേ രള 


ലിക്വിഡേറ്ററുടെ കൈ വ ശ മുള്ള സംഘത്തിന്റെ മുഴുവൻ രേഖകളും 3 വർഷ ത്തേക്ക് സൂക്ഷിച്ചു 
വെയ്ക്കേണ്ടതുമാണ് . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , കോട്ടയം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.26 12:50:10 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


